Regn . No . KERBIL / 2012/ 45073 
- dated 5 -9 - 2012 with RNI 
Reg. No. KL / TV ( N )/634/2015 -17 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2016 


GOVERNM 


കേര 


രള സർക 
VMENT OF 


കാർ 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 


വാല്യം 5 


ചൊവ്വ 


2016 ഏപ്രിൽ 26 
26th April 2016 

1191 മേടം 13 
| 13th Medam 1191 


നമ്പർ 


Vol. V 


No. 


Thiruvananthapuram , 

Tuesday 


1938 വൈശാഖം 6 
6th Vaisakha 1938 


PART III 


Ground Water Department 


ദർഘാസ് പരസ്യം 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 28 - 4 - 2016 , 
3 മണി. 
ജോലി ചെയ്തുതീർക്കേണ്ട കാലാവധി 30 ദിവസം. 

- മറ്റ് വ്യവസ്ഥകൾ 


നമ്പർ ജി . ഡബ്ലിയു . ഡി . ഐ ./ 626 /2013 . 2016 ഏപ്രിൽ 8. 

കേരള ഗവർണ്ണർക്കുവേണ്ടി ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസർ, 
തൊടുപുഴ, ഇടുക്കി താഴെ പറയുന്ന പ്രവൃത്തിക്ക് പരിചയ 
സമ്പന്നരായ കരാറുകാരിൽനിന്നുംമത്സരാടിസ്ഥാനത്തിലുള്ള 
പവ്യ ത്തി യുടെ പേരെഴുതി മുദ്രവച്ച ദർഘാ സു കൾ 
ക്ഷണിച്ചുകൊളളുന്നു . 

ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ വിവരവും അടങ്കൽ 
തുകയും - ജി . ഡബ്ലി യു . ഡി . ഐ . 02 / 2016 - 17 - ഇടുക്കി 
ജില്ലയിലെ ദേവികുളം സബ് ട്രഷറിയുടെ കോമ്പൗണ്ടിലുള്ള 
കുഴൽ കിണ റിൽ പമ്പിംഗ് സ്കീം നടപ്പാക്കുന്നതിന് 
1,08 , 673 . 
നിരതദ്രവ്യം - 2,750. 
ദർഘാസ് ഫോറത്തിന്റെ വില - 500 + വാറ്റ്. 

ദർഘാസ് ഫോറം നൽകി ത്തുടങ്ങുന്ന തീയതിയും 
സമയവും 21- 4- 2016, 10 മണി മുതൽ. 

ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 28 - 4- 2016 ഉച്ചയ്ക്ക് 12 മണിവരെ. 

ദർ ഘാസ് സ്വീ ക രിക്കുന്ന അ വ സാന തീയതിയും 
സമയവും 28 - 4 - 2016, 2 മണിവരെ. 


1. പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ, ഭൂജല വകുപ്പ്, 

തൊടു പുഴ, ഇടുക്കി എന്ന വിലാസത്തിൽ മുകളിൽ 
സൂചിപ്പിച്ച സമയത്തിനുമുമ്പ് ലഭിക്കേണ്ടതാണ്. 
2 . പ്രവൃത്തി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 

സമയങ്ങളിൽ തൊടുപുഴയിലുള്ള ഓഫീസിൽ നിന്നും 
അറിയാവുന്നതാണ്. 
3. സർക്കാർ ടെണ്ട റു കളെ സംബ ന്ധിക്കുന്ന എല്ലാ 

നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 
4. ടെണ്ടർ റദ്ദാക്കു ന്ന തുൾപ്പെടെയുള്ള തീരു മാ ന ങ്ങ ൾ 
എടുക്കുന്നതിനുളള അധികാരം ജില്ലാ ഓഫീസറിൽ 
നിക്ഷിപ്തമായിരിക്കും. 
5. ദർഘാസ് തുറക്കുന്ന ദിവസം ഒഴിവുദിവസമാകുകയാ 

ണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം മേൽപ്പറഞ്ഞ 
അതേ സ മ യത്തു തന്നെ ദർഘാസുകൾതുറ ക്കു ന്ന 

തായിരിക്കും. 
ജില്ലാ ഓഫീസ്, 
ഭൂജല വകുപ്പ്, തൊടുപുഴ, 

( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


ഇടുക്കി. 


269 


12th AUG. 2014 ] 


GROUND WATER DEPARTMENT 


22 


ദർഘാസ് പരസ്യം 

4 - 5 - 2016 - ന് ഉച്ചകഴിഞ്ഞ് 3 മണിവരെ സ്വീകരിക്കുന്നതും 

അന്നേദിവസം വൈകുന്നേരം 3. 30 മണിക്ക് ഹാജരാകുന്ന 
നമ്പർ ജി . എം . 1353/ 2014 . 

2016 ഏപ്രിൽ 5. 

കരാറുകാ രു ടെ യോ അ വ രുടെഏജന്റു മാ രു ടെ യോ 
ഭൂജല വകുപ്പ്, മല പ്പുറം ജില്ലാ ആ ഫീ സ റുടെ 

സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിച്ച് രേഖപ്പെടുത്തുന്നതുമാണ്. 
കാര്യാ ല യ ത്തിൽ നിന്നും താഴെ പറയുന്ന പ്രവൃ ത്തി 
നട പ്പി ലാ ക്കു ന്ന തിനു വേണ്ടിമുദ്രവച്ച ദർ ഘാ സു കൾ 

- കേരള സർക്കാരിന്റെ 200 - ന്റെ മുദ്രപത്രത്തിൽ ഒരു 
ക്ഷണിച്ചുകൊള്ളുന്നു . 

പ്രാഥമിക ഉടമ്പടി ദർഘാസിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
ടെണ്ടർ നമ്പരും ജോലിയുടെ വിവരവും അട ങ്കൽ 

നിര ത ദ വ്യ മായി ദർഘാസിൽ പറയുന്ന അട ങ്കൽ 
തുകയും- ജി . എം . റ്റി . / 14 / 2015 - 16 - മലപ്പുറം ജില്ലയിലെ 

തുകയുടെരണ്ടര ശത മാനം ജില്ലാ ആഫീസർ, ഭൂജല 
വള്ളുവശ്ശേരി- നിലമ്പൂർ സെൻട്രൽ നേഴ്സറിയിൽ 150 എം. എം . വകുപ്പ്, മല പ്പുറം എന്ന വിലാ സ ത്തിൽ മല പ്പു റത്ത് 
വ്യാസമുള്ള കുഴൽ കിണർ നിർമ്മിക്കുന്ന പ്രവൃത്തി മാറാവുന്നവിധം ഡിമാന്റ് ഡാറ്റായി ദർഘാസിനോടൊപ്പം 
73 ,700 . 

നൽകേ ണ്ട താണ്. ദർഘാസ് ദിവസം അവധി യാ കുന്ന 

പക്ഷം തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ദർഘാസ് 
നിരതദ്രവ്യം - 2,000. 

തുറക്കുന്നതാണ്. 
ദർഘാസ് ഫോറത്തിന്റെ വില - 500 + വാറ്റ്. 

ദർഘാസുകൾ റദ്ദ് ചെയ്യുന്നതിനോ നിരസിക്കുന്നതിനോ 
പൂരിപ്പിച്ച ദർഘാ സു കൾ ജില്ലാ ആഫീസർ, ജില്ലാ 

ഉള്ള പൂർണ്ണ അധികാരം ജില്ലാ ഓഫീസറിൽ നിക്ഷിപ്തമാണ്. 
ആഫീസറുടെ കാര്യാലയം, ഭൂജല വകുപ്പ്, മലപ്പുറം എന്ന 

കേരള സർക്കാരിന്റെ ദർഘാസുകളെ സംബന്ധിച്ച് എല്ലാ 
വിലാസത്തിൽ ദർഘാസ് നമ്പരും പേരും രേഖപ്പെടുത്തി 

നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 
മുദ്രവച്ച കവറിൽ സമർപ്പിക്കേണ്ടതാണ്. വൈകി എത്തുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ കൈമാറ്റം - ജില്ലാ ഓഫീസറുടെ 

- ( ഒപ്പ്) 
ചെയ്യാവുന്നതല്ല. 4-5 -2016- ന് ഉച്ചയ്ക്ക് 1 മണിവരെ ദർഘാസ് കാര്യാലയം, ഭൂജല വകുപ്പ്, ജില്ലാ ഓഫീസർ (i/c ) 
ഫോറ ങ്ങ ൾ വിൽക്കു ന്ന താ ണ് . പൂ രി പ്പിച്ച് ഫോറ ങ്ങൾ മലപ്പുറം. 

( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


270 


